Kerala Gazette No . 44 dated 4th November 2008 . 
PART III 


STORES PURCHASE 


Collegiate Education Department 


SHORT TENDER NOTICE 

- [1/2008- 09] 
No. A5 -2186/ 2008 - 09 . 

16th October 2008. 


Sealed tenders are invited for the supply of Lab 
Equipments /Chemicals to Various Departments of 
University College , Thiruvananthapuram for the year 2008 -09 . 


- ദർഘാസ് ഫോറങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും 
14 -11 - 2008 വരെ പ്രവൃത്തി ദിവസ ങ്ങ ളിൽ 2 മണി വരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 400 രൂപയും 
( വാറ്റ്, സെസ്സ് പുറമേ) ഡ്യൂപ്ളിക്കേറ്റ് ഫാറത്തിന്റെ വില 200 
രൂപയും നൽകേണ്ടതാണ്. തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ 50 
രൂപ അധികം മണി ഓർഡർ അയക്കേണ്ടതാണ്. ഒരിക്കൽ 
ദർഘാസ് ഫോറത്തിന് നൽകിയ വില യാതൊരു കാരണ 
വശാലും തിരികെ നൽകുന്നതല്ല. 

- മേൽപ്പറഞ്ഞ തുകയേക്കാൾ കൂടുതലായോ കുറവായോ 
അയയ്ക്കുന്നമണി ഓർഡറുകൾ സ്വീകരിക്കുന്നതല്ല . ചെക്ക്, 
ഡി. ഡി., സ്റ്റാമ്പ് എന്നിവ ഫോറത്തിന്റെ വിലയായി സ്വീകരി 
ക്കുന്നതല്ല . ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 


| Face Value is Rs. 3 , 40, 000 . 


| University College , 

Thiruvananthapuram . 


( Sd.) 
Principal. 


TENDER NOTICE 


No. A6-2400/2008-09/ GCW. 


16th October 2008. 


Sealed tenders are invited for the Supply of major 
and minor equipments to the Department of Chemistry of 
the Government College for Women , Thiruvananthapuram . 
The list of required equipments will be supplied along 
with the tender form . 


The envelops containing the tenders should be 
superscribed as “ Tender for the Supply of Lab 
Equipments and Chemicals to Various Departments 
of University College , Thiruvananthapuram (Plan 
Fund 2008 -09 )” and addressed to the Principal, University 
College , Thiruvananthapuram so as to receive in this 
College on or before 17 - 11 - 2008 , 1 p . m . Late tenders will 
not be accepted . The tenders will be opened at 2 p .m . on 
the same day in the presence of the tenderers or their 
authorized representatives who may be present at that 
time. 

Tender forms can be had from the Office of the 
Principal, University College , Thiruvananthapuram on 
working days before 2 p .m . till 14 - 11 - 2008 . The cost of the 
tender form is Rs. 400 + VAT + Cess and for Duplicate 
tender form is Rs. 200 + VAT + Cess. 

Duplicate tender forms will be issued to only to 
those who purchase the original tender forms. Those who 
wish to get tender forms by post may send and additional 
amount of Rs .50 per copy for Money Order. 

Money Order for the amount more or less than 
specified above will not be accepted . Demand Draft , 
Cheque , Stamp etc . will not be accepted towards the cost 
of tender forms or will not be send by V .P .P . The tender 
forms are not transferable . 

- തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ 2008 - 09 
വർഷത്തിൽ വിവിധ വകുപ്പുകളിലേക്ക് ലാബ് ഉപകരണങ്ങളും 

കെമിക്കൽസും വാങ്ങുന്നതിന് മുദ്രവച്ച പൂരിപ്പിച്ച് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

മുഖവില 3,40 ,000 രൂപ. 

ദർഘാസുകൾ പ്രിൻസിപ്പാൾ, യൂണിവേഴ്സിറ്റി കോളേജ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 17 -11- 2008 - ന് 1 മണിയ്ക്കകം 
ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതാണ്. കവറിന് മുകളിൽ 
ലാബ് ഉപകരണങ്ങളും കെമിക്കൽസും ( പ്ളാൻ 2008- 09) വിവിധ 
വകുപ്പുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസുകൾ 
എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ഒരു മണിക്കുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
അന്നേ ദിവസം 2 മണിക്ക് അപ്പോൾ സന്നിഹിതരായിരിക്കുന്ന 
ദർഘാസു കാരു ടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


The tenders should be superscribed as “ Tender 
No. A6 / 2400 /08 - 09 /GCW dated 16 - 10 -2008 for the Supply 
of Lab equipments to the Department of Chemistry ” and 
addressed to the Principal, Government College for 
Women , Thiruvananthapuram so as to reach the 
undersigned on or before 15 - 11 -2008 , 2 p . m . Tenders 
received after the date and time will not be accepted 
under any circumstances. The tenders received within the 
time stipulated above will be opened on 15 - 11- 2008 
at 3 p . m . in the presence of such tenderers or their 
authorized representatives who may be present at that 
time. 


The intending tenderers can have the prescribed 
intended forms on demand from the College Office 
between 10 a .m . to 1 p .m . on all working days on 

payment of Rs. 1,000 + VAT. Duplicate tender forms, if 
- required will be issued at Rs. 500 + VAT. Those who are 

intending to obtain the same by post should submit their 
request together with a self-addressed and stamped 
envelope affixing Postage Stamp of worth Rs. 50 . The 
cost of tender forms once remitted will not be refunded 
under any circumstances . The tender forms are not 
transferable . 


Gaz . No. 44/2008 /DTP (Stores). 


Cheque /Postage Stamp/ Postal Order will not be 
accepted towards the cost of tender forms nor the forms 
be sent by V .P. P. Kerala Stamp Paper will be supplied to 
the tenderers outside the state in case they request for 
the same and remit separately Rs. 50 being the cost of 
Stamp Paper and Rs. 30 towards Postage . Money Order 
alone will be accepted for this purpose . 

NB : — The price to be quoted in the tender must be 
inclusive of all taxes . 


തിരു വ ന ന്ത പുരം സർക്കാർ വനിതാ കോളേജിലെ 
കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് മേജർ ആന്റ് മൈനർ ലാബ് 
ഉപ ക ര ണ ങ്ങൾ വിതരണം ചെയ്യുന്ന തിന് സീൽ ചെയ് 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടറുകൾ 15- 11- 2008 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി 
ലഭി ക്ക ത്തക്കവിധം തിരു വ ന ത പ രം സർക്കാർ വനിതാ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ അയയ്ക്കേണ്ടതാണ്. 
കവറിന്റെ പുറത്ത് “ ടെണ്ടർ നമ്പർ എ6/ 2400 /2008 - 09 / സ . വ . കോ 
തീയതി 16 - 10 - 2008 ” എന്നും അതിനു പുറമേ “ കെമിസ്ട്രി 
വിഭാഗത്തിന് ലാബ്ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
എന്നും രേഖപ്പെടുത്തിയിരിക്കണം . വൈകി ലഭിക്കുന്ന ടെണ്ടർ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ആവശ്യമുള്ള 
വിശദീകരണങ്ങൾ ടെണ്ടർ ഫോറത്തോടൊപ്പം നൽകുന്നതാണ്. 
ടെണ്ടറുകൾ ലഭി ക്കേണ്ട അവസാന തീയതി 15 - 11 - 2008 
ഉച്ചയ്ക്ക് 2 മണി. 

- ടെണ്ടറുകൾ 15 - 11 - 2008 ഉച്ചയ്ക്ക് 3 മണിക്ക് ടെണ്ടറു 
കാരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില 1000 
രൂപയും മൂല്യവർദ്ധിത നികുതിയുമാണ്. ടെണ്ടർ ഫോറം 
ആവശ്യമുള്ളവർക്ക് പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കോളേജ് ഓഫീസിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ് . ടെണ്ടർ ഫോറം തപാലിൽ വേണ്ടവർ 
ഫോറത്തിന്റെ വിലയോടൊപ്പം തപാൽ ചാർജ്ജും (50 രൂപയുടെ 
സ്റ്റാമ്പ് പതിപ്പിച്ച കവർ സഹിതം) അയയക്കേ ണ്ടതാണ്. 
മണിയോർഡർ ഫോമിൽ ടെണ്ടർ ഫോറം ലഭിക്കേ ണ്ട വർ 
മേൽ വിലാസം വ്യക്ത മായി എഴു തേ ണ്ട താ ണ് . ടെണ്ടർ 
ഫോറ ത്തി നു വേണ്ടി അയച്ച തുക ഒരു കാര ണ വ ശാലും 
തിരികെ നൽകുന്നതല്ല. ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതുമാകുന്നു. 

തപാൽ സ്റ്റാമ്പ്, ചെക്ക്, പോസ്റ്റൽ ഓർഡർ മുതലായവ 
ടെണ്ടർ ഫോറ ത്തിന്റെ വില യായി സ്വീക രി ക്കു ന്ന ത ല്ല . 
ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറത്തിന് 500 രൂപയും മൂല്യവർദ്ധിത 
നികുതിയും നൽകേണ്ടതാണ്. 
സൂചന: ഉപകരണങ്ങളുടെ വിലയെഴുതുമ്പോൾ അത് നികുതി 
യടക്കമുള്ളതായിരിക്കണം. 


The tender forms and the list of materials can be had 
from the College Office on payment of Rs. 700 for original 
and Rs . 400 for duplicate . 12 .5 % VAT amount also may be 
remitted additionally. Those who desired to get tender 
form by Registered Post , should forward a self addressed 
envelop 30x15 cm . in size and stamped for 
Rs. 52 along with the request and cost of tender forms by 
Money Order (No other mode of payment is acceptable) . 
The cost of tender form is not refundable in any 
circumstance and the tender forms are not transferable . 

All the tenders should execute an agreement in 
Kerala Stamp Paper worth Rs. 50 ( Vide page No. 6 of the 
tender form ). The Earnest Money Deposit is required 
Rs. 1 % of the total cost of the materials quoted in the 
tenders and should be remitted by Demand Draft or Fixed 
Deposit subject to minimum Rs . 50 . Firm exempted from 
EMD should produce relevant records from the competent 
authority. 

The cover containing tenders should be superscribed 
as “ Tender for the supply of Sports Goods ( Plan ) 2008 -09” 
and should be addressed to “ The Principal, B . J. M . 
Government College, Chavara, Kollam, Kerala , Pin - 691 583 . 
The last date and time for the receipt of tender is at 2 p. m . 
on 14 - 11 -2008 and will be opened at 3 p . m . on the same 
date in the presence of the tenderers or their authorized 
representatives. Late tenders will not be accepted . The 
Principal reserves the right to reject any or all the tenders 
without assigning the reason thereof. 

Further details if any can be had from the college 
Office from 10 a. m . to 5 p . m . on all working days . 


ചവറ ഗവൺമെന്റ് കോളേജിലെ സ്പോർട്സ് സൗകര്യങ്ങൾ 
മെച്ചപ്പെടുത്തുന്നതിന് 2008 -09- ലെ പദ്ധതി വിഹിതത്തിൽനിന്നും 
1,07 ,500 രൂപയുടെ സ്പോർട്ട്സ് സാധനങ്ങൾ വാങ്ങുന്നതിന് 
മൽസ ര സ്വഭാ വ മു ള്ള മുദ്രവച്ച ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

വാങ്ങു വാ നു ദ്ദേ ശിക്കുന്ന സാധ ന ങ്ങ ളു ടെ ലിസ്റ്റും 
ദർഘാസ് ഫോറവും കോളേജ് ഓഫീസിൽനിന്നും 700 രൂപ 
വിലയ്ക്ക് ലഭിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വേണ്ടവർ 
400 രൂപകൂടി അധികം നൽകേണ്ടതാണ്. ഫോമിന്റെ വിലയുടെ 
12 . 5 % വാറ്റും അടയ്ക്കേ ണ്ട താ ണ്. ലിസും ഫോറവും 
തപാൽവഴി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ മണിഓർഡർ ആയി 
ദർഘാസ് ഫോറത്തിന്റെ വിലയും നികുതിയും അടയ്ക്കുന്നതോ 
ടൊപ്പം സ്വന്തം വിലാസമെഴുതിയ 52 രൂപയ്ക്കുള്ളതപാൽ 
സ്റ്റാമ്പ് പതിച്ച 30x15 cm . വലി പ്പ മു ള്ള കവർകൂടി 
അയക്കേണ്ടതാണ്. മണി ഓർഡർ ആയിട്ടല്ലാതെ ഈ തുക 
സ്വീകരിക്കുന്നതല്ല . യാതൊരു കാരണവശാലും ഈ തുക 
മടക്കി നൽകുന്നതല്ല . 

എല്ലാ ദർഘാസിനോടുമൊപ്പം ദർഘാസ് ഫോറത്തിന്റെ 
6 -ാം പുറത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഒരു സമ്മതപത്രം 
- 50 രൂപ വിലയുള്ളമുദ്രപ്പത്രത്തിൽ എഴുതി ഒപ്പിട്ട് നൽകേണ്ട 
താണ്. എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങുവാൻ ഉദ്ദേശിക്കു 
ന്നുവോ ആ തുകയുടെ 1 % നിരത്രദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
ഏറ്റവും കുറഞ്ഞ നിര ത ദ വ്യം 50 രൂപ ആ യി രി ക്കും . 
നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിൽനിന്നും ഒഴിവാക്കപ്പെട്ടവർ 
അതിനാവശ്യമായ സമ്മതപത്രങ്ങൾ ഹാജരാക്കേണ്ടതാണ്. 


Government College For Women , 
Thiruvananthapuram . 


(Sd.) 
Principal. 


TENDER NOTICE 


No . A2/ 840/2008-09 . 

10th October 2008. 
Sealed competitive tenders are invited for the supply 
of Sports Goods for Rs. 1 ,07 ,500 for the Physical 
Education Department of B . J.M Govt. College Chavara , 
during the year 2008 - 09 under the Head of Account 
22 02 - 03 - 800 - 68 - Maintenance of Play Grounds & 
Improvement of Sports facilities (Plan ) 2008 -09 . 


ദർഘാസ് അടങ്ങിയ കവറുകൾ അടച്ച് മുദ്രവച്ച് "Tender 
for the supply of Sports Goods 2008 - 09 എന്ന് 
മുകളിൽ എഴുതി 14 - 11 - 2008, 2 മണിക്ക് മുമ്പായി 
കിട്ടത്തക്കവണ്ണം പ്രിൻസിപ്പാൾ, ബി . ജെ . എം . ഗവ . കോളേജ്, 
ചവറ, കൊല്ലം, പിൻ - 691 583 എന്ന വിലാസത്തിൽ അയക്കേ 
ണ്ടതാണ്. അത്അന്നേദിവസം ദർഘാസ് സമർപ്പിച്ചവരുടെയോ, 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും. താമസിച്ച് 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കു ന്ന തില്ല . ഏതൊരു 
ദർഘാസും പ്രത്യേകിച്ച് കാരണം കൂടാതെ നിരസിക്കാനുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 

വിശദ വിവരങ്ങൾ പ്രവർത്തി ദിനങ്ങളിൽ 10 മണി മുതൽ 
5 മണി വരെയുള്ള സമയങ്ങളിൽ കോളേജ് ഓഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 


B . J. M . Government College, 
Chavara , Kollam. 


( Sd.) 
Principal. 


ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലേക്ക് 2008- 09 പ്ലാൻ ഫണ്ട് 
NAAC പ്രകാരം 1, 25 , 000 രൂപയുടെ ഇല ക് ടോണിക് സ് 
ഡിപ്പാർട്ട് മെന്റിലേക്ക് ലാബ് ഉപ ക ര ണ ങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ ഉൾക്കൊള്ളുന്ന കവറിനുമുകളിൽ 
നമ്പർ എ5/1593/ 2008 - 09 പ്ലാൻ ഫണ്ട് ഇലക്ട്രോണിക്സ് സ് 
ഡിപ്പാർട്ടുമെന്റിലേക്ക് ലാബ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള 
ടെണ്ടർ ” എന്ന് കാണിച്ചി രി ക്ക ണം . ദ ർ ഘാ സു ക ൾ 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ് ചിറ്റൂർ, ചിറ്റൂർ കോളേജ് 
പി. ഒ. പാലക്കാട് ജില്ല, പിൻ - 678 104 എന്ന വിലാസത്തിൽ 
15 -11 - 2008 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ സ്വീകരിക്കുന്നതാണ്. 
വൈകികിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
അന്നേദിവസം വൈകുന്നേരം 3 മണിക്ക് തത്സമയം ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ 
സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് 
പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ഫോറം 
വാങ്ങേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 450 രൂപ 
( വില 400 + സെയിൽ ടാക്സസ് 50) ആകുന്നു . ദർഘാസ് 

ഫോറങ്ങൾ തപാൽ വഴി ലഭിക്കാൻ 500 രൂപ മണിഓർഡർ 
അയക്കേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം വേണ്ടവർ 300 രൂപ 
മണിഓർഡർ അയക്കേണ്ടതാണ്. ചെക്ക്, ഡ്രാഫ്റ്റ്, പോസ്റ്റൽ 
ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. യാതൊരു കാരണ 
വശാലും അടച്ച തുക മടക്കി കൊടുക്കുന്നതല്ല . ദർഘാസ് 
ഫോറം കൈമാറുവാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറം എല്ലാ 
ദിവസവും 2 മണിവരെ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
ടെണ്ടർ സമർപ്പിക്കുന്നതോടൊപ്പം 50 രൂപയുടെ കേരള മുദ്രപ്പത 
ത്തിൽ കരാർ ഒപ്പിട്ട് നൽകേണ്ടതാണ്. ആനുപാതികമായ തുക 
ഇ. എം. ഡി. ആയി നൽകേണ്ടതാണ്. 

-- ടെണ്ടർ തീയ തി യിൽ മാറ്റം വരു ത്തു ന്ന തിനോ 
റദ്ദാക്കു ന്ന തിനോ ഉള്ള പൂർണ്ണ അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 

വിശദ വിവരങ്ങൾ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


SHORT TENDER NOTICE 
No. A5- 1593 /Purchase/ 2008 . | 15th October 2008 . 


Government College, 
Chittur, Palakkad. 


( Sd .) 
Principal. 


Sealed tenders are invited for the supply of 
Laboratory equipments to the Electronics Department of 
Government College, Chittur for Rs .1 , 25, 000 under Plan 
Fund 2008 -09 . 

- The tender should be superscribed " No . A5/1599 / 
2008 -09 Lab equipments to the Electronics Department 
under Plan Fund 2008 -09 ” and addressed to the Principal, 
Govt. College , Chittur, Chittur College P . O ., 
Palakkad -678 104 so as to reach in office not later 
than 2 p . m . on 15 - 11 - 2008 . Late tenders will not be 
accepted . The tenders will be opened at 3 p . m . on the same 
day in the presence of the tenderers or their authorised 
representatives who may be present at that time. 

Intending tenderers may on application to the 
Principal, Government College, Chittur, Chittur College P.O ., 
Palakkad , Kerala State , Pin -678 104 obtain tender forms 
on which tenders should be submitted . Application for 
tender form should be accompanied by a cash remittance 
of Rs. 400 in addition to sale tax which is the price fixed 
for a form / set of forms which is not refundable under any 
circumstances . The tender forms are not transferable . 
Sale of tender forms will be closed at 2 p . m . on every 
day . 

Cheques , Demand Drafts, Postal Orders etc ., will not 
be accepted towards the cost of tender forms nor will the 
form be sent by VPP . However this can be had by 
registered post by sending money order for Rs. 500 
( Tender form Rs . 400 + Sales Tax Rs. 50 + Postage fee 
Rs. 50 ). Duplicate tender forms if required will be issued 
at Rs. 250 per copy and Rs. 50 per postage 
( Total Rs. 300 ) only . 

The tender should be accompanied with a written 
undertaking in Kerala Stamp Paper worth Rs. 50 and EMD 
may be sent accordingly . The payment of the supply of 
computer machine should be made only after the testing 
of concerned authorities . 

The undersigned reserves full right to alter or to 
cancel the tender date if it comes to be necessary . 


TENDER NOTICE 
- No. A2- 609/2008-09 

| 17th October 2008. 
Sealed tenders are invited for the supply and 
installation of the following items for establishing Fitness 
Centre for the N . M . S . M . Government College , 
Kalpetta 2008- 09 . 


Sl. 
No. 


Item and specification 


Quantity 
(Nos.) 


)Aധസ- 


എ ം 


Cable Cross Over (Club Model) 
Bench Press (Club Model) 
Leg Extention (Club Model) 
Tread Mill - Manual ( Club Model) 
Abe King (Club Model) 
Double Twister (Club Model) 
Abdominal Board with stand 

( Club Model) 
Squat Stand 

(Competition Standard ) 
Free Weight-for Bar bell 
Bar bell 
Dumbbell 


C 


1 pair 
100 Kg . 
2 Nos. 
6 Nos. 


- 10 

11 


കൽ പറ്റ എൻ. എം . എസ്. എം . ഗവ . കോളേജിൽ 
2008 - 09 വർഷത്തേക്ക് ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കുന്നതിനു 
വേണ്ടി താഴെ പറ യു ന്ന ഉപ ക ര ണ ങ്ങ ൾ വിത ര ണം 
ചെയ്യുന്നതിന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന്മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ക്രമ വിതരണം ചെയ്ത് സ്ഥാപിക്കേണ്ട എണ്ണം 
നമ്പർ സാധനങ്ങളുടെ വിവരങ്ങൾ 
1 കേബിൾ കേസ് ഓവർ ( ക്ലബ് മോഡൽ) 
2 ബെഞ്ച് പ്രസ്സ് 

ലെഗ് എക്സ്റ്റേഷൻ 
- ട്രെഡ് മിൽ മാനുവൽ 
ആബ് കിംഗ് 
ഡബിൾ ട്വിസ്റ്റർ 
- അബ്ഡോമിനൽ ബോർഡ് 

( വിത്ത്സ്റ്റാന്റ് 
-- സ്ക്വാറ്റ് സ്റ്റാൻഡ് 
( കോംപിറ്റീഷൻ സ്റ്റാൻഡേർഡ്) 

1 പെയർ 
- 9 ഫീ വെയ്റ്റ്- ഫോർ ബാർ ബെൽ 

100 kg . 
10 ബാർബെൽ 

2 എണ്ണം 
11 ഡംബ് ബെൽ 


6 


,2 


അടങ്കൽ തുക - രൂപ 1,25,000 . 


Estimated Cost - Rs.1 ,25,000 
Earnest Money Deposit — Rs. 1,250 
Cost of tender form : 

Original -Rs. 416 
Duplicate - - Rs. 208 

Last date and time of sale of tender form 
18-11- 2008, 1 p . m . 

Last date and time of receipt of tender 
18 -11-2008, 2 p . m . 

Date and time of opening of tenders 
18-11 - 2008, 3 p . m . 

Tenders should be superscribed as tender for the 
‘ Supply and installation of items for establishing Fitness 
Centre for the N .M .S .M . Government College , Kalpetta 
2008 - 09 . Sealed cover should be sent to the Principal, 
N . M .S .M . Government College , Kalpetta , Puzhamudi P. O ., 
Wayanad , Pin - 673 121 . Late tenders will not be 
accepted . Tenders will be opened in the presence of 
such tenderers or their authorized representatives who 
may be present at that time. 

Intending tenderers may on application to the 
Principal, N . M . S . M . Government College , Kalpetta , 
Puzhamudi P .O ., Wayanad , obtain the requisite tender 
forms on which tenders should be submitted . The tender 
forms are not transferable . The cost of tender may be 
remitted either in cash or by Money Order. Cheques, 
Drafts or Postal Orders will not be accepted towards the 
cost of tender forms. No tender forms will be sent by 
V .P.P. Duplicate tender forms, if required will be issued on 
payment. An Earnest Money Deposit of 1 % of the total 
value has to be submitted along with each tender forms. 
The cost of the tender forms will not be refunded . The 
tender forms can be had from the office upto 2 p .m . on 
working days either by cash or by Money Order . 

An agreement in Kerala Stamp Paper worth Rs. 50 
should be submitted along with the tender form . Firms/ 
Suppliers outside Kerala may sent Rs. 75 by M .O ., if they 
require the stamp paper by post. All Government rules 
prevailing will be applicable to the tender. Due to any 
reason of the tender opening day is declared as a 
holiday , the tenders will be opened on the next working 
day at the same time. The Principal is empowered to 
cancel tender without assigning any reasons thereof. The 
payment of the articles supplied and installed will be 
effected only after it got tested and certified by competent 
authority. Rates, Sales tax and condition of supply and 
installation etc . should be clearly stated in respect of 
each item . Tenders should specify the brand names and 
specification of the items they intend to supply. The 
tender for offering assembled equipments will not be 
accepted . 

The successful tenderer should also execute an 
agreement on Stamp paper worth Rs. 50 and deposit a 
sum equivalent 5 % of the value of the contract as 
security deposit for the satisfactory full filment of 
contract. More details will be had from the college office 
during the working hours. 


നിരതദ്രവ്യം രൂപ 1,250 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 416. 
ഡ്യൂപ്ലിക്കേററ് രൂപ 208 . 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 11- 2008, 1 മണി. 


ടെണ്ടർ സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 18 - 11- 2008 , 2 മണി. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 18 - 11- 2008, 
3 മണി. 


- ദർഘാ സു ക ൾ “കൽപ്പറ്റ എൻ. എം . എസ്. എം . 
ഗവ . കോളേജിൽ 2008 - 09 വർഷം ഫിറ്റ് ന സ് സെന്റർ 
സ്ഥാപിക്കൽ എന്നെഴുതി പ്രിൻസിപ്പാൾ, എൻ. എം . എസ്. 
എം . ഗവ . കോളേജ്, കൽപ്പറ്റ, പുഴമുടി പി. ഒ., വയനാട് 
എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന 
ദർഘാസു കൾ സ്വീകരിക്കു ന്ന തല്ല . ടെണ്ടറുകൾ കരാറു 
കാരുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങൾ ലഭിക്കുവാൻ പ്രിൻസിപ്പാൾ, എൻ. എം. എസ്. എം . 
ഗവ . കോളേജ്, കൽപ്പറ്റ, പുഴമുടി പി . ഒ ., വയനാട് എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതാണ്. 
- 18 - 11 - 2008 ഉച്ചയ്ക്ക് ഒരു മണിവരെ കോളേ ജ് 
ഓഫീസിൽ നിന്നും ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങളുടെ വില പണമായോ മണിയോർഡറായോ 
കോളേജ് ഓഫീസിൽ ഫോറങ്ങൾ വാങ്ങിക്കുന്ന സമയത്തു 
തന്നെ അടയ്ക്കേണ്ടതാണ്. ഒരിക്കൽ ദർഘാസ് ഫോറത്തിന് 
നൽകിയ വില യാതൊരു കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല . 
ചെക്ക്, ഡിമാന്റ് ഡാഫ്റ്റ്, സ്റ്റാമ്പ് എന്നിവ ഫോറത്തിന്റെ വില 
യായി സ്വീക രി ക്കു ന്ന ത ല്ല . വി . പി . പി . ആയി ഫോറം 
അയക്കുന്നതല്ല. ദർഘാഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ഓരോ ദർഘാസിനു മോപ്പം 50 രൂപയുടെമുദ്രപത്രത്തിൽ 


ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. കേരളത്തിന് 
പുറത്തുള്ള കമ്പനികളിലേക്ക് മുദ്രപ്പത്രം നൽകുന്നതിന് 75 രൂപ 
മണിയോർഡറായി ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം 
നൽകേ ണ്ട താ ണ്. ദർഘാസുകൾ യാതൊരു കാരണവും 
കൂടാതെ റദ്ദാക്കുന്നതിനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. ദർഘാസ് ഫോറം രജിസ്റ്റേർഡ് തപാലിൽ 
ലഭി ക്കു വാൻ ദർഘാസ് ഫോറത്തിന്റെ വിലയും തപാൽ 
ചാർജ്ജും ഉൾപ്പടെ മണിയോർഡറായിഅയക്കേണ്ടതാണ്. 
സാധനത്തിന്റെ വില , നികുതി, വിതരണം ചെയ്യുന്നതിനും 
സ്ഥാപിക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ എന്നിവ വ്യക്തമായി 
കാണിച്ചിരിക്കേണ്ടതാണ്. ടെണ്ടറുകാർ വിതരണം ചെയ്യാൻ 
ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് നെയ്മം, മോഡൽ 
നെയും വിശദ വിവരങ്ങളുംകാണിച്ചിരിക്കണം. പ്രാദേശികമായി 
കൂട്ടിച്ചേർക്കപ്പെട്ട ഉപകരണങ്ങൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . വിതരണം ചെയ്ത് സ്ഥാപിക്കപ്പെട്ട ഉപകരണ 
ങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് 
ലഭിച്ചതിനുശേഷം മാത്രമേ അതിന്റെ വില നൽകുകയുള്ളു. 
അംഗീകരിച്ച കരാറുകാരൻ വിലയുടെ 5 % തുക ഡി . ഡി . 
എടുത്ത് സെക രിറ്റി ഡിപ്പോ സിറ്റായി കോളേജിൽ 
അടക്കേണ്ടതും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റ് 
സമർപ്പിക്കേ ണ്ട തു മാ ണ്. ഏതെങ്കിലുമോമുഴു വ നായോ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


will not be accepted towards the cost of tender forms. 
Forms will not be sent by V .P. P. Ternder forms are not 
transferable. Every tender should be accompanied by an 
Earnest Money Deposit @ 1 % of the total cost of the 
articles tendered for. This is subject to a minimum of Rs. 30 . 

An agreement executed in Kerala Stamp Paper worth 
Rs. 50 is to be submitted along with the tender. Kerala 
Stamp Paper will be supplied to the tenderers outside the 
State in case they request for the same and remit by 
| Money Order an additional amount of Rs. 70 ( Rs. 50 for 
Stamp Paper and Rs. 20 for incidental expenses ). 
Duplicate tender form if any required will be issued at 
Rs. 225 per copy only to these who purchased the 
original tender form . 

The Principal reserves himself the right to accept or 
to reject any or all the tenders without assigning any 
reason there of. 

- തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലേക്ക് പ്ലാൻ 
ഫണ്ട് അടി സ്ഥാ ന ത്തിൽ ലാബ് ഉ പ ക ര ണ ങ്ങളും 

കെമിക്കൽസും വാങ്ങുന്നതിനായി മുദ്രവച്ച ടെൻഡറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഇതിനായി 5,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. 

- ടെൻഡർ കവറിന് പുറത്ത് “ കോളേജ് ലാബിലേക്ക് 
ഉപകരണങ്ങളും കെമിക്കൽസും വിതരണം ചെയ്യുന്നതിനു 
വേണ്ടിയുള്ള ടെൻഡർ ( പ്ലാൻ സ്കീം ) ” എന്നെഴുതി പ്രിൻസി 
പ്പാൾ, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്, ധർമ്മടം, തലശ്ശേരി- 6 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ടെൻഡർ ഫോറം 
10 - 10 - 2008 മുതൽ 15 - 11- 2008, 2 മണി വരെ കോളേജ് ഓഫീ 
സിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ്. 


N . M. S . M. Govt. College, 
Kalpetta , 
Wayanad . 


( Sd.) 
Principal. 


TENDER NOTICES 


(1 ) 


- ടെൻ ഡ റു കൾ സ്വീക രി ക്കു ന്ന അ വ സാന തീയതി 
17 - 11- 2008 വൈകുന്നേരം 2 മണി. ടെൻഡറുകൾ 17 - 11- 2008 
വൈകുന്നേരം 3 മണിക്ക് ടെൻഡറുകൾ നൽകിയിട്ടുള്ള 
വരുടെയോ അല്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തിയിട്ടുള്ള 
വരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


| [ 5/2008 -09/ Plan ] 
No. A3 .1966 / 2008 - 09 . 

- 6th October 2008. 
Sealed tenders are invited for the supply of Lab 
Equipments and Chemicals for a total of Rs. 5,00 ,000 . 

The tender should be superscribed as “ Tender 
No. 5 /2008 -09/Plan for the supply of Lab Equipments and 
Chemicals ” for the Department of Physics , Chemistry, 
Botany and Zoology and addressed to the Principal, 
Government Brennen College , Dharmadam, Thalassery - 6 . 
Sales of tender form commence on 10 -10 -2008 and will be 
closed on 15 - 11- 2008 , 2 p . m . The last date for receipt of 
tender is 17 - 11 - 2008 at 2 p . m . Late tenders will not be 
accepted . Tenders will be opened on 17 - 11 -2008 at 
3 p .m . in the presence of such of the tenderers or their 
authorised representatives who may present at that time. 

Intending tenderers may on application to the 
Principal, Government Brennen College, Dharmadam , 
Thalassery -6 . Obtain requisite tender form on which the 
tender should be submitted . The cost of the tender form is 
Rs. 450 (Rs. 400 + 50 Tax ). Application form should be 
accompanied by a cash remittance of Rs. 450 at the office 
or by Money Order which the price is fixed for a form and 
it is not refundable under any circumstances. Cheques, 
Postage Stamps, Postal Orders , Demand Drafts etc . 


ടെൻഡർ ഫോമുകൾ പണമായോ മണി ഓർഡറായോ 
450 രൂപ അടച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും 
ടെൻഡർ ഫോമുകളുടെ വില തിരിച്ച് നൽകുന്നതല്ല . ടെൻഡർ 
ഫോമുകൾ വി. പി. പി . ആയി അയയ്ക്കുന്നതല്ല . ചെക്ക്, 
ഡി . ഡി ., പോസ്റ്റൽ ഓർഡർ എന്നിവ ടെൻഡർ ഫോമിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. ടെൻഡർ ഫോമിന്റെ കൂടെ 
സാധനങ്ങളുടെ വിലയുടെ 1 % തുക ഇ . എം . ഡി. അടയ്ക്കേ 
ണ്ട താ ണ് . ഇത് ചുരുങ്ങിയത് 30 രൂപ ആയി രി ക്ക ണം . 
ടെൻഡർ ഫോമിന്റെ 50 രൂപ വിലയുള്ളമുദ്രവച്ച പ്രതത്തിൽ 
ഉടമ്പടി ചെയ്യേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക് 
-- അവർ ആവശ്യപ്പെട്ടാൽ മുദ്രപ്പത്രം ടെൻഡർ ഫോമിന്റെ കൂടെ 
അയച്ചുതരുന്നതും അതിനുവേണ്ടി അധികമായി 70 രൂപ മണി 
ഓർഡറായി അയക്കേണ്ടതുമാണ് (മുദ്ര പ്രതത്തിന്റെ വില 
50 രൂപയും അധിക ചെലവ് 20 രൂപയും). 

- ഡ്യൂപ്ലിക്കേറ്റ് ടെൻഡർ ഫോമുകൾ ആവശ്യമുള്ളവർ 225 
രൂപ അടക്കേണ്ടതാണ്. ഒറിജിനൽ ടെൻഡർ ഫോമുകൾ 
വാങ്ങു ന്ന വർക്ക് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുക യു ള്ളു . 
ടെൻഡർ ഫോമുകൾ ആവശ്യമുള്ളവർ തപാൽ ചെലവുകൂടി 
അടക്കേണ്ടതാണ്. 

ഏതെങ്കിലുമോ മുഴുവനായോ ടെൻഡറുകൾ സ്വീകരിക്കുന്ന 
തിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


Gaz. No. 44 /2008 /DTP ( Stores) . 


[6 /2008 -09/ Plan ) 


ടെൻഡർ ഫോമുകൾ പണമായോ മണി ഓർഡറായോ 
450 രൂപ അടച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണവ 
ശാലും ടെൻഡർ ഫോമുകളുടെ വില തിരിച്ച് നൽകുന്നതല്ല . 
ടെൻഡർ ഫോമുകൾ വി . പി . പി . ആയി അയയ്ക്കുന്നതല്ല. 
ചെക്ക്, ഡി . ഡി ., പോസ്റ്റൽ ഓർഡർ എന്നിവ ടെൻഡർ 

ഫോമിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . ടെൻഡർ ഫോമിന്റെ 
കൂടെ സാധനങ്ങളുടെ വിലയുടെ 1 % തുക ഇ . എം . ഡി . അട 
ക്കേണ്ടതാണ്. ഇത് ചുരുങ്ങിയത് 30 രൂപ ആയിരിക്കണം. 
ടെൻഡർ ഫോമിന്റെകൂടെ 50 രൂപ വിലയുള്ളമുദ്രവച്ച പ്രത 
ത്തിൽ ഉടമ്പടി ചെയ്യേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക് 
അവർ ആവശ്യപ്പെട്ടാൽ മുദ്രപ്പത്രം ടെൻഡർ ഫോമിന്റെ കൂടെ 
അയച്ചുതരുന്നതും അതിനുവേണ്ടി അധികമായി 70 രൂപ മണി 
ഓർഡറായി അയക്കേണ്ടതുമാണ് (മുദ്ര പത്രത്തിന്റെ വില 50 
രൂപയും അധിക ചെലവ് 20 രൂപയും). 

- ഡ്യൂപ്ലിക്കേറ്റ് ടെൻഡർ ഫോമുകൾ ആവശ്യമുള്ളവർ 225 
രൂപ അടക്കേണ്ടതാണ്. ഒറിജിനൽ ടെൻഡർ ഫോമുകൾ 
വാങ്ങു ന്ന വർക്ക് മാത്രമേ ഡപ്ലിക്കേറ്റ് ലഭിക്കുകയുള്ളു. 
ടെൻഡർ ഫോമുകൾ ആവശ്യമുള്ളവർ തപാൽ ചെലവുകൂടി 
അടക്കേണ്ടതാണ്. 

- ഏതെങ്കിലുമോ മുഴുവനായോ ടെൻഡറുകൾ സ്വീകരിക്കുന്ന 
തിനും നിരാ ക രി ക്കു ന്ന തി നു മു ള്ള അ ധി കാരം 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


Government Brennen College , 
Dharmadam , 
Thalassery. 


( Sd.) 
Principal. 


No. 2000/ 2008 - 09 . 

6th October 2008. 
Sealed tenders are invited for the supply of Sports 
Equipments for a total of Rs. 1,05 ,500 . 

The tender should be superscribed as “ Tender 
No. 6/ 2008 - 09 /Plan for the supply of “Sports Equipments 
for the Department of Physical Education and addressed 
to the Principal, Government Brennen College , 
Dharmadam , Thalassery -6 . Sales of tender form commence 
on 10 - 10 - 2008 and in the closed on 13 - 11 - 2008 , 2 p .im . 
The last date for receipt of tender is 14 - 11- 2008 at 3 p . m . 
Late tenders will not be accepted . Tenders will be opened 
on 14 - 11 - 2008 at 4 p . m . in the presence of such of the 
tenderers or their authorised representatives who may 
present at that time. 

Intending tenderers may on application to the 
Principal, Government Brennen College , Dharmadam , 
Thalassery -6 . Obtain requisite tender form on which the 
tender should be submitted . The cost of the tender form 
is Rs . 450 (Rs. 400 + 50 Tax ). Application form should be 
accompanied by a cash remittance of Rs. 450 at the office 
or by Money Order which the price is fixed for a form 
and it is not refundable under any circumstances . 
Cheques, Postage Stamps, Postal Orders, Demand Drafts 
etc. will not be accepted towards the cost of tender 
forms. Forms will not be sent by V. P. P. Tender forms are 
not transferable . Every Tender should be accompanied by 
an Earnest money Deposit @ 1 % of the Total cost of the 
articles Tendered for. This is subject to a minimum of Rs. 30 . 

An agreement executed in Kerala Stamp Paper worth 
Rs. 50 is to be submitted along with the tender. Kerala 
Stamp Paper will be supplied to the Tenderers outside the 
State in case they request for the same and remit by 
Money Order an additional amount of Rs. 70 ( Rs.50 for 
Stamp Paper and Rs. 20 for incidental expenses ). 
Duplicate tender form if any required will be issued at 
Rs. 225 per copy only to these who purchased the 
original tender form . 

The Principal reserves himself the right to accept or 
to reject any or all the tenders without assigning any 
reason there of. 

-- തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലേക്ക് പ്ലാൻ 
ഫണ്ട് അടിസ്ഥാനത്തിൽ സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്ന 
തി നായി മുദവച്ച് ടെൻഡറു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ഇതിനായി 1,05,500 രൂപ അനുവദിച്ചിട്ടുണ്ട്. 

“ ടെൻഡർ കവറിന് പുറത്ത് കോളേജിലേക്ക് സ്പോർട്സ് 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ടെൻഡർ 
( പ്ലാൻ സ്കീം ) ” എന്നെഴുതി പിൻസിപ്പാൾ, ഗവൺമെന്റ് 
ബ്രണ്ണൻ കോളേജ്, ധർമ്മടം, തലശ്ശേരി- 6 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. ടെൻഡർ ഫോറം 10 - 10 - 2008 മുതൽ 
13 - 11 - 2008 , 2 മണി വരെ കോളേജ് ഓഫീസിൽ നിന്നും 
വിതരണം ചെയ്യുന്നതാണ്. 

ടെൻ ഡ റു കൾ സ്വീക രി ക്കു ന്ന അ വ സാന തീയതി 
14 - 11- 2008 വൈകുന്നേരം 3 മണി. ടെൻഡറുകൾ 14 - 11 - 2008 

വൈകുന്നേരം 4 മണിക്ക് ടെൻഡറുകൾ നൽകിയിട്ടുള്ളവരുടെയോ, 
അല്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തിയിട്ടുള്ളവരുടെയോ സാന്നി 
ദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


Health Services Department 

TENDER NOTICE 
No. S/733/2008/ S .P. H . C.L . 25th September 2008. 

Sealed tenders are invited for the supply of the 
following Machineries and Equipments, Kits , Reagents and 
Other Consumable required to State Public Health and Clinical 
Laboratory , Thiruvananthapuram and Regional Laboratory 
Ernakulam and Kozhikode for the year 2008-09 . 

1. Equipments 


Sl. 
No . 


Tender Number 

Quantity 
and Name of Items 

(Nos.) 
State Public Health and Clinical Laboratory , 

Thiruvananthapuram 
- 1 S - 733 /1 /2008 - 09 - Electrophoriesis 

Machine 
S - 733/ 2 /2008 - 09 - (i) Electrolyte 

Analyser 
(ii) Refrigerators frost free 300 litre ) 2 
( iii ) Laminar Flow Cabinet 

(iv ) Incubator 
- 3 S - 733/ 3/2008 -09 - (i) Semi Auto 

Biochemistry Analyser 

(ii) Centrifuge 
4 S - 734/ 4/2008 - 09 - ( i) Electronic 

Weighing balance 
( ii ) Variable Volume dispenser 

(iii ) Calorimeter (for three Labs) 
Regional Public Health and Clinical Laboratory, 

Ernakulam 
5 S - 733 /5 /2008 -09 - Flame Photometer 


- 


3 


Total Estimate Cost - Rs. 12 , 50, 000 . 


Cost of tender forms : 

Original - Rs. 400 + VAT. 
Duplicate — Rs. 200 + VAT . 


2. Kits Reagents and Glasswares 


Tender Number 


Sections 


Cheques and Bank Drafts etc . will not be accepted 
towards the cost of tender forms. Tender formswillbe supplied 
to the firmsby registered post. If payment is made bymoney 
order inclusive of Postal Charges of Rs. 25 ( Twenty Five ) for 
each form . Money Order will be accepted only if received 
within ten working days prior to the due date for submission 
of tenders. Duplicate tender form willbe issued to those who 
have purchased of original tender forms, if required SSI units 
have to pay 1/4 of the original amount for purchased of tender 
forms. Specification of the itemswill be available from this 
Office Notice Board . Tender should be accompanied by an 
agreement executed in Kerala Stamp Paper worth Rs. 50 and 
EMD 1 % of the total of the items tendered . The rate offered 
should be inclusive of all taxes. Further details can be had 
from this office during working hours. 


No. 


S -733 / 6/2008 -09 


Biochemistry 


S - 733/ 7/2008 - 09 


Serology 


S -733/ 8/2008 - 09 


Cytology RIA and RMS 


- S - 733 / 9/2008 - 09 


S -733 / 10 /2008 - 09 


Bacteriology, Media 
and M .L . T. Diagnostic 
Test Kits , Reagents and 
Consumables to Regional 
Public Health Lab , 
Ernakulam 
Test Kits, Reagents and 
Consumables to Regional 
Public Health Lab , 
Kozhikode. 


തിരുവനന്തപുരം സ്റ്റേറ്റ് പബ്ളിക് ഹെൽത്ത് & ക്ലിനിക്കൽ 
- ലാബറട്ടറിയിലേക്കും എറണാകുളം, കോഴിക്കോട് എന്നീ 
റീജിയണൽ ലാബുകളിലേക്കും ആവശ്യമായ താഴെ പറയുന്ന 
- ഉപകരണങ്ങൾ, മെഷീനുകൾ, കിറ്റുകൾ, റീയേജന്റുകൾ , ഗ്ളാസ് 
ഉപകരണങ്ങൾ, മറ്റ് അത്യാവശ്യ സാധനങ്ങൾ മുതലായവ 
2008 - 09 വർഷത്തിലേക്ക് വാങ്ങുന്ന തി ലേക്കായി മുദ്രവച്ച് 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


- 6 


S -733/ 11/2008 -09 


-- 1. ഉപകരണങ്ങൾ 


| കമ 
നമ്പർ 


ടെണ്ടർ നമ്പരും 
ഉപകരണത്തിന്റെ പേരും 


എണ്ണം 


Total Estimate Cost - Rs. 12,50,000 
Cost of tender forms: - 

Original - Rs. 400 + VAT. 
Duplicate -- Rs. 200 + VAT. 

Last date and time of sale of tender forms — 
10 - 11 - 2008 , 12 Noon . 

Last date and time for receipt of tender forms— 
14 - 11 - 2008, 12 Noon . 


Date and time of opening of tender forms 
17 -11 - 2008, 12 Noon . 


3 


എസ7 / 3 


Late tenders will not be accepted . Tender number and 
date should be superscribed on each envelope. Tender should 
be addressed to the Director, State Public Health and Clinical 
Laboratory, Thiruvananthapuram -35 . Tenders will be opened 
in the presence of tenderers or their authorised representatives 
who are present at that time. 


സ്റ്റേറ്റ് പബ്ളിക് ഹെൽത്ത്ലാബറട്ടറി, തിരുവനന്തപുരം 
- എസ്- 733/1/ 2008- 09 ഇലക്ട്രോ ഫോറസിസ് 

മെഷീൻ 
2 എസ്-733 /2/ 2008- 09 (i) ഇലക്ട്രോ ലൈറ്റ് 

അനലൈസർ 
(ii ) റഫ്രിജറേറ്റർ 
( iii) ലാമിനർ ഫ്ളോ 

ക്യാബിനറ്റ് 

(iv ) ഇൻകുബേറ്റർ 
എസ്- 733/3/2008 -09 (i) സെമിആട്ടോമാറ്റിക് 

ബയോകെമിസ്ട്രി 

അനലൈസർ 

( ii ) സെൻട്രിഫ്യൂജ് 
4 എസ്- 733 / 4 2008 -09 (i) ഇലക്ട്രോണിക് 

- വെയിംഗ് ബാലൻസ് 2 
( ii ) വേരിയബിൾ വോളിയം 

-- ഡിസ്പെൻസർ 
( iii) കലോറിമീറ്റർ (3 

ലാബുകൾക്കുവേണ്ടി) 3 
റീജിയണൽ ലാബ്, എറണാകുളം 
- 5 എസ്-7 33/5/ 2008- 09 - ഫ്ളെയിം ഫോട്ടോമീറ്റർ 1 


Intending tenderers may on written application to the 
Director, State Public Health and Clinical Laboratory , 
Thiruvananthapuram , Pin -695 035 to obtain the tenders forms. 
Tender form should be accompanied by a Cash remittance 
which is the price fixed for a form and which is notrefundable 
under any circumstances . The tender forms are not 
transferable . 


ആകെ അടങ്കൽ തുക 12,50,000 രൂപ. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 400 + മൂ . വ . നി . 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + മൂ . വ . നി . 
2. കിറ്റുകൾ, റീയേജന്റ്, ഗ്ലാസ്സുപകരണങ്ങൾ, മറ്റു 

കൺസമബിൾസ്മുതലായവ 


ഓർഡറായോ സ്വീകരിക്കുന്നതല്ല . അസ്സൽ ദർഘാസ് ഫോറം 
വാങ്ങു ന്ന വർക്ക് മാത്രമേ കോപ്പികൾ നൽകു ക യു ള്ളൂ . 
എസ്. എസ്. ഐ . സ്ഥാപനങ്ങൾദർഘാസ് വിലയുടെകാൽഭാഗം 
അടച്ചാൽ മതിയാകുന്നതാണ്. 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ 
എഗ്രിമെന്റുകൂടി ടെണ്ടറിനോടൊപ്പം വയ്ക്കേണ്ടതാണ്. മൊത്ത 
വിലയുടെ ഒരു ശതമാനം ഇ . എം . ഡി . ആയിവയ്ക്കേണ്ടതാണ്. 
ദർഘാസിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങളുടെ വിലയിൽ വിൽപ്പന 
നികുതികൂടിഉൾപ്പെടുത്തിയിട്ടുള്ളതുക കാണിച്ചിരിക്കേണ്ടതാണ്. 

- എല്ലാ ടെണ്ടറുകൾക്കും ബാധകമായ നിയമങ്ങൾ ഇതിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി സമയങ്ങളിൽ 
ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 

ദർഘാസുകൾ സംബന്ധിച്ച് ഏതു തീരുമാനം എടുക്കുന്ന 
തിനും സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത്ലാബറട്ടറി ഡയറക്ടർക്ക്പൂർണ്ണ 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


ക്രമ 


ടെണ്ടർ നമ്പർ 


സെക്ഷൻ 


നമ്പർ 


എസ് - 733/ 6/2008 -09 
എസ് -733 /7/2008 - 09 
എസ് -733/ 8/2008- 09 


ബയോകെമിസ്ട്രി 
സീറോളജി 


റേ ഡിയോ ഇ മ ണോ 
സെറ്റോളജി, റീയേജന്റ് 
മ ാ ന ഫാ ക് ച റിം ഗ് , 
സെൻട്രൽമലേറിയ 


State Public Health and 
Clinical Laboratory , 
Thiruvananthapuram . 


( Sd .) 
Director 


എസ് - 733 / 9/ 2008 - 09 


ദർഘാസ് പരസ്യം 


- 5 


എസ് - 733 /10/ 2008 -09 


ഡയഗനോസ്റ്റിക് സെക്ഷൻ 
ബാക്ടീരിയോളജി, മീഡിയ 
& എം . എൽ. റ്റി. സെക്ഷൻ 
കിറ്റ്സ് & റീയേജന്റ്, ഗ്ലാസ്സ് 
ഉപകരണങ്ങൾ (റീജിയണൽ 
ലാബ്, എറണാകുളം) 
കിറ്റ്സ് & റീയോജന്റ്, ഗ്ലാസ്സ് 
ഉപകരണങ്ങൾ( റീജിയണൽ 
ലാബ്, കോഴിക്കോട്) 


എസ് - 733 /11/ 2008 -09 


ആകെ അടങ്കൽ തുക - രൂപ 12 ,50,000 . 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 400 + മൂ . വ . നി . 

ഡ്യൂപ്ലിക്കേറ്റ് -രൂപ 200 + മൂ . വ . നി. 
- ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 10 - 11- 2008, 12 മണി. 

ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
14 -11- 2008, 12 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 
17 -11- 2008, 12 മണി. 


നമ്പർ സി. 2 - 89 / 2008. 

2008 സെപ്റ്റംബർ 25. 
- കോതമംഗലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ആവശ്യ 
ത്തിനായി ഒരു വർഷത്തേക്ക് ഫോറങ്ങളും രജിസ്ട്രറുകളും 
അച്ചടിച്ച് നൽകാൻ തയ്യാറുള്ള അച്ചടിശാല നടത്തിപ്പുകാരിൽ 
നിന്നുംമുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
- ഫോറ ങ്ങ ളു ടെ മാ ത്യ കയും മറ്റും ടെണ്ടർ 
ഫോറങ്ങളോടൊപ്പം ഈ ഓഫീസിൽ നിന്നും ലഭ്യമാകുന്നതാണ്. 

നിബന്ധനകൾ 
അച്ചടിക്കാനുദ്ദേശിക്കുന്ന കടലാസ് നല്ല നിലവാരം 
പുലർത്തുന്നതായിരിക്കണം. 
ടെണ്ടർ ഫോറം 10 - 11 - 2008 പകൽ 11 മണി മുതൽ 
14 - 11 - 2008 , 4 മണി വരെ ഈ ആഫീസിൽ നിന്നും 
വിതരണം ചെയ്യുന്നതായിരിക്കും. 
കൃത്യമായി പൂരിപ്പിച്ച ടെണ്ടർ ഫോറം 15 - 11 -2008 ഉച്ചകഴിഞ്ഞ് 
4 മണിക്ക് മുമ്പായി സൂപ ണ്ടിന്റെ ആഫീസിൽ 
എത്തിയിരിക്കണം. 
ടെണ്ടർ ഫോറത്തിന്റെ വില 400 രൂപയും നിയമാനുസൃത 
മായ വാറ്റും ഈ ആഫീസിൽ പണമായോ, എം . ഒ.ആയോ 
ഒടുക്കി ഫോറം കൈപ്പറ്റേണ്ടതാണ്. 
പൂരിപ്പിച്ച ടെണ്ടറുകൾ സീൽ ചെയ്ത് കവറിന് പുറത്ത് 
“ രജിസ്റ്ററുകളും ഫോറങ്ങളും അച്ചടിച്ച് വിതരണം 
ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്ന് തലക്കെട്ട് എഴുതി 
സൂപ്രണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, കോതമംഗലം 
എന്നഅഡ്രസ്സോടുകൂടികൃത്യസമയത്ത്തന്നെ ആഫീസിൽ 
എത്തിച്ചിരിക്കണം. 
പൂരിപ്പിച്ച ടെണ്ടർ ഫോറത്തോടൊപ്പം ടെണ്ടർ തുകയുടെ 
ഒരു ശതമാനം നിരതദ്രവ്യം ഡി. ഡി . ആയി സമർപ്പി 
ക്കേണ്ടതാണ്. അംഗീകരിക്കാത്ത ടെണ്ടർ ഉടമകൾക്ക് 
ഇ . എം . ഡി . തിരിച്ച് നൽകുന്നതാണ്. 
- പണം അടച്ച് കൈപ്പറ്റിയ ടെണ്ടർ ഫോമിന്റെ വില തിരിച്ച് 
നൽകുന്നതല്ല. 
ടെണ്ടർ ഉടമകളു ടെയോ അവർ സാക്ഷ്യപ്പെടുത്തിയ 
കത്തോടുകൂടി വരുന്നയാളുകളുടെയും ആശുപത്രി 
മേധാവിയുടെയും സാന്നിദ്ധ്യത്തിൽ 16 -11 - 2008 -ാം തീയതി 
11.30 - ന് ടെണ്ടർ തുറക്കുകയും ഏറ്റവും കുറഞ്ഞ തുക ക്വാട്ട് 
ചെയ്ത ടെണ്ടർ ഉടമയ്ക്ക് അച്ചടി വേലകൾ നടത്തുന്നതി 
നായി അനുമതി നൽകുകയും ചെയ്യും. 


ദർഘാസുകൾ ടെണ്ടർ നമ്പർ രേഖപ്പെടുത്തി ഡയറക്ടർ, 
കേരള പബ്ലിക് ഹെൽത്ത്ലബോറട്ടറി, തിരുവനന്തപുരം- 35 എന്ന 
വിലാ സ ത്തിൽ സമർപ്പി ക്കേ ണ്ട താ ണ് . സ്വീകാ ര്യ മായ 
ദർഘാസുകൾ നൽകുന്നവരുടെയോ അവർ അധികാരപ്പെടുത്തി 
യവരുടേയോ സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ തുറക്കുന്നതാണ്. 
താമസിച്ച് ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 

ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അതിന്റെ വിലയും 
കോപ്പികൂടി ആവശ്യമുള്ളവർ ഓരോ ഫോറത്തിന്റെ വിലയും 
മണിഓർഡർആയോ നേരിട്ടോ അടച്ച് ഡയറക്ടർ, സ്റ്റേറ്റ്പബ്ലിക് 
ഹെൽത്ത്ലബോറട്ടറി തിരുവനന്തപുരം- 37 എന്ന വിലാസത്തിൽ 
ഡയറക്ടർക്ക് രേഖാമൂലംഅപേക്ഷിക്കേണ്ടതാണ്. തപാൽമുഖേന 
ആവ ശ്യ മു ളള വർ മണിഓർഡർ ചാർജ്ജ് കൂടി ഓരോ 
ഫോറത്തിനും നൽകേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കേണ്ട 
അവസാന തീയതിക്ക് 10 പ്രവർത്തി ദിവസം മുമ്പെങ്കിലും 
ലഭിക്കുന്ന മണി ഓർഡറുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
ദർഘാസ് ഫോറം കൈമാറാൻ പാടു ള്ള ത ല്ല . ദർഘാസ് 
ഫോറത്തിന്റെ വില ചെക്കുകളായോ, ഡാഫ്റ്റായോ, പോസ്റ്റൽ 


ഏൽപ്പിച്ച വേലകൾ 15 ദിവസത്തിനകം പൂർത്തിയാക്കി 
സ്വന്തം ഉത്തരവാദിത്വത്തിലും ചിലവിലും ഈ സ്ഥാപനത്തിൽ 
എത്തിച്ചു തരേണ്ടതാണ്. 

താഴെ പറയുന്ന കാരണങ്ങളാൽ ടെണ്ടറുകൾ നിരസിക്കാ 
വുന്നതാണ്. 
1. ടെണ്ടർ ഫോറത്തിൽ സൂചിപ്പിച്ച വില ടാക്സസും ചരക്കു 

- കൂലിയും ഉൾപ്പെട്ടതായിരിക്കണം. 
2. അച്ചടിക്കാനുദ്ദേശിക്കുന്ന പേപ്പർ നല്ല ഗുണനിലവാരമുള്ള 

താണെന്ന് ബോദ്ധ്യപ്പെടണം. 
കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ഓഫീസിൽ 
നിന്നോ നഴ്സിങ്ങ്സൂപ്രണ്ടിൽ നിന്നോ ലഭിക്കുന്നതായിരിക്കും. 


രൂപ മാത്രം) നൽകേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
ചെക്ക്, സ്റ്റാമ്പ്, പോസ്റ്റർ ഓർഡർ തുട ങ്ങിയ രൂപത്തിൽ 
സ്വീകരിക്കുന്നതല്ല . ഫോറത്തിന്റെ വില യാതൊരു കാരണ 
വശാലും മടക്കി കൊടുക്കുന്നതല്ല . ഫോറങ്ങൾ തപാലിൽ 
വേണമെന്നുള്ളവർ തപാൽ രജിസ്ട്രേഷൻ ചാർജ്ജായി ഫാറ 
മൊന്നിന് 37 (മുപ്പത്തി ഏഴ്) രൂപ കൂടുതൽ അടയ്ക്കേണ്ടതാണ്. 

SCHEDULE 
| Sl. No. Item 

Quantity 


1 


കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, 
കോതമംഗലം. 


(ഒപ്പ്) 
സൂപ്രണ്ട്. 


5 


Computer cabinet with SMPS 
Computer Motherboard (MSI) 
Processor (Sempron ) 
Memory ( 1 GB ) 
Hard Disk (80 GB ) 
CDROM drive 
Keyboard 
Mouse 

Monitor (15 ) 
Scanner ( A4 ) 
Crimping Tool (Rj 45) 


15 Nos. 
15 Nos. 
15 Nos. 
15 Nos . 
15 Nos. 
15 Nos. 
15 Nos. 
15 Nos. 
15 Nos. 
1 No . 
3 Nos. 


Technical Education Department 


10 


11 


SHORT TENDER NOTICE 
No. P1-3303/2008/ C .P. T. C . 

16th October 2008. 
Sealed competitive tenders are invited for the 
supply of the Equipments as detailed in the schedule for 
the use of Central Polytechnic College , Thiruvananthapuram . 

The tenders should be superscribed as “ Tender 
No . 1/ 2008 - 09 Supply of items for Electronic Department 
and addressed to the Principal, Central Polytechnic , 
Thiruvananthapuram - 13 . Late tenders will not be 
accepted . The tenders will be opened at 3 p . m . on 
15 - 11 - 2008 in the presence of such of the tenderers or 
their authorized representatives who may be present at that 
time. 


Intending tenderers may , on application to the 
Principal, Central Polytechnic, Thiruvananthapuram - 13 
obtain the requisite tender form on which tenders should 
be submitted. Application for the tender from should be 
accompanied by a cash remittance of Rs. 440 which is 
the price fixed for a form and which not refundable under 
any circumstances . The tender forms are not transferable. 
Sale of tender form will be closed at 2 p .m . on 15 -11 - 2008 . 
Cheques , Postage Stamps , Postal Orders etc . will not be 
accepted towards the cost of forms, nor will the form be 
sent per V.P .P. Duplicate tender forms, if required will be 
issued at Rs. 220 per copy. 

തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക്കിലേക്ക് 
പട്ടികയിൽ പറയുന്ന സാധനങ്ങൾ സപ്തം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ പ്രിൻസിപ്പാൾ, സെൻട്രൽ പോളിടെക്നിക് 
കോളേജ്, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
അയച്ചു തരേ ണ്ട താ ണ് . കവറിന് പുറത്ത് ടെണ്ടർ നമ്പർ 
1/ 2008 - 09 എന്ന് രേഖപ്പെടു ത്ത ണ്ട താ ണ് . ദർഘാസുകൾ 
ലഭിക്കേണ്ട അവസാന തീയതി 15 -11- 2008, 3 മണി ആകുന്നു . 
താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ അന്നേ ദിവസം 3 - ന് 
ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്ന 
താണ്. ദർഘാസ് ഫോറങ്ങൾ സെൻട്രൽ പോളിടെക്നിക്ക് 

കോളേജ് ഓഫീസിൽ നിന്നും 440 രൂപ ( നാനൂറ്റി നാൽപതു 
രൂപ മാത്രം) നിരക്കിൽ 15 - 11 - 2008 പകൽ 2 മണി വരെ 
ലഭ്യമാണ്. ഡ്യൂപ്ളിക്കേറ്റ് ഫോറത്തിന് 220 ( ഇരുനൂറ്റി ഇരുപത് 
- Gaz . No . 44/2008/DTP (Stores ). 


Central Polytechnic , 

(Sd.) 
Vattiyoorkavu -P. O ., 

Principal. 
Thiruvananthapuram - 13. 

TENDER NOTICE 
| No. D - 35/2008(2 ) 

- 18th September 2008. 
Sealed and competitive tenders are invited for the 
supply of Web Camera , Laser Printer Catridge , DVD /CD 
Discs, USB , Pedesterial Fan , Vacuum Cleaner required for 
various labs in Computer Engineering Department of 
Government Polytechnic College , Vechoochira . 
- Estimated Cost - Rs. 26,100. 

Last date and time of sale of tender 
13 -11 -2008, 3 p . m . 

Last date and time for receipt of tender 
| 14- 11 - 2008 , 11 a . m . 

Date and time of opening of tenders 
14- 11- 2008, 12 Noon . 

Cost of tender forms including taxes for each tender 
is Rs. 150 + ST ( 12. 5 % ) for orginal and Rs. 100 + ST ( 12 .5 % ) 
for duplicate. 

Those who want the same by Registered post should 
send Rs. 35 extra for each tender Cheques Postage stamps. 
D . D ., Postal orders etc . will not be accepted towards the 
cost of tender forms. 

Tender forms can be had from the Office of the 
Principal, Government Polytechnic College , Vechoochira , 
Pathanamthitta District-686 511 on a cash remittance on all 
working days between 10 a . m . to 3 p . m . upto 13 -11 - 2008 . 
Money Order as the cost of tender form will be accepted , 
upto 6 - 11 - 2008 . The Tender No . and date should be 
superscibed on the envelop contain the tender. The 
tenderer should send along with the tender on EMD of 
1 % of the total cost of article tendered by way of DD in 
favour of the Principal, Government Polytechnic College , 
Vechoochira along with an agreement duly filled , signed 
and executed in Kerala Stamp Paper of value Rs. 50 . 
Tenders without agreement and EMD will be rejected . 
Detailed Specification will be issued along with the tender 
forms. Tender forms are not transferable . 


10 


Intending tenderers may obtain the requisite tender 
form from the Principal, Government Engineering College , 
Thrissur on cash remittance of Rs. 450 the price fixed for 
requisite tender form . Duplicate form if required will be 
issued at Rs. 225 per copy . Tender forms are not 
transferable . The sale of tender forms will be closed at 12 
Noon on 14- 11 - 2008 . 

Cost of tender forms should be remitted either in 
cash or by money order Rs. 450 No other payments 
through Cheques , Postage Stamps , Postal Orders or 
Demand Drafts will be accepted towards the cost of tender 
forms. The forms will not be sent by V . P. P. 

The offer should be valid for a minimum period of 
six months from the date of opening the tenders. No 
advance payments will be given . Tenders without E MD 
will not be accepted . 


വെച്ചൂച്ചിറ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
കമ്പ്യൂട്ടർ വകു പ്പി ലേക്ക് വെബ് ക്യാമറ, ലേസർ പ്രിന്റർ, 
കാർട്രിഡ്ജ്, ഡി . വി . ഡി / സിഡി ഡിസ്കകൾ, യു . എസ്. ബി. 
പെഡസ്ട്രിയൽ ഫാൻ, വാക്വം ക്ളീനർ എന്നിവ നൽകുന്നതി 
ലേക്ക്മുദ്രവച്ച കവറുകളിൽ മൽസരസ്വാഭവമുള്ള ദർഘാസു 
കൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - രൂപ 26,100. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 

അസ്സൽ - രൂപ 150 + 12.5 % വി. നി . 

പകർപ്പ് - രൂപ 100 + 12.5 % വി. നി . 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 13 - 11 - 2008 വൈകുന്നേരം 3 മണി. 

ദർ ഘാസ് ഫോറ ങ്ങൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 14 - 11 - 2008 രാവിലെ 11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14 -11- 2008 
ഉച്ചയ്ക്ക് 12 മണി. 

ദർഘാസ് ഫോറം തപാൽ വഴി ആവശ്യമുള്ളവർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയോടൊപ്പം 35 രൂപ അധികമായി മണി 
ഓർഡർ അയക്കേണ്ടതാണ്. മണി ഓർഡർ സ്വീകരിക്കുന്ന 
അ വ സാന തീയതി 13 - 11 - 2008 ആയിരിക്കും. ദർഘാസ് 
ഫോറങ്ങൾ നേരിട്ട് എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ 
10 മണി മുതൽ വൈകുന്നരം 3 മണി വരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ചെക്ക്, 
ഡാഫറ്റ് മുതലായവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീക 
രിക്കുന്നതല്ല . 

ദർഘാസിനോടൊപ്പം സാധനങ്ങളുടെ മൊത്ത വിലയുടെ 
ഒരു ശതമാനം നിരതദ്രവ്യവും 50 രൂപ വിലുള്ള കേരള മുദ 
പ്രതത്തിൽ ഒപ്പിട്ട ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. ഉടമ്പടിയും 
നിര ത ദ വ്യവും ഇല്ലാത്ത ദർഘാ സു കൾ നിരുപാധികം 
തിരസ്കരിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു 
മുകളിൽ ദർഘാസ് നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. 
ഉപകരണങ്ങളുടെ വിശദ വിവരങ്ങൾ ദർഘാസ് ഫോറത്തി 
നോടൊപ്പം ലഭിക്കുന്നതാണ്. 


No. D2/ 6329/2008. 

| 29th September 2008. 
Tenders sealed with sealing wax are invited for the 
supply of equipments of Glasswares in Environmental Lab 
of Civil Department of Government Engineering College , 
Thrissur. 


Government Polytechnic College, 
Vachoochira. 


( Sd.) 
Principal. 


SHORT TENDER NOTICES 

(1 ) 
No, D2/ 6129/ 2008 . 

29th September 2008. 
Tenders sealed with sealing wax are invited for the 
supply of Equipments of Chemicals such as Acetic Acid , 
Barium Chloride of Chemical Engineering Department of 
Government Engineering College, Thrissur. 

Tenders should be superscribed as “ Tender No . 
D2/65 /2008 - 09 for the supply of equipments for Chemical 
Engineering Department” and addressed to Principal, 
Government Engineering College , Thrissur, Kerala . The 
last date for the receipt of tender is 14 - 11 - 2008 , 2 p . m . 
The tenders will be opened at 11 a . m . on 15 - 11- 2008 . In 
the presence of such tenderers or their authorised 
representatives who may be present at that time. 


Tenders should be superscribed as “ Tender No . 
D2/67 /2008 -09 for the supply of equipments for Glasswares 
for Civil Engineering Department” and addressed to the 
Principal, Government Engineering College, Thrissur, 
Kerala. The last date for the receipt of tender is 
14 -11 -2008 , 2 p . m . The tenders will be opened at 11 a. m . 
on 15 - 11- 2008 in the presence of such tenderers or their 
authorised representatives who may be present at that 
time. 

Intending tenderers may obtain the requisite tender 
form from the Principal, Government Engineering College, 
Thrissur on cash remittance of Rs. 169 the price fixed for 
requisite tender form . Duplicate form if required will be 
issued at Rs. 113 per copy . Tender forms are not 
transferable . The sale of tender forms will be closed at 
12 Noon on 14- 11- 2008. 

Cost of tender forms should be remitted either in 
- cash or by money order Rs. 450 + Postal Charges. No 

other payments through Cheques, Postage Stamps, Postal 
Orders or Demand Drafts will be accepted towards the 
cost of Tender forms. The forms will not be sent by V . P . P . 

The offer should be valid for a minimum period of 
six months from the date of opening the tenders. No 
advance payments will be given . Tenders without E MD 
will not be accepted . 


Government Engineering College , 
Thrissur. 


(Sd.) 
Principal. 


